Regn . No. KERBIL /2012 /45073 

dated 5 - 9 -2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


| Reg . No. KL /TV ( N )/634/ 2012 -14 


| 11th 


- 


- -- 


-- - 


GOVERNS 


ം 


ക 


ാർ . 


രള സർ 
ZXMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ജനുവരി 21 
21st January 2014 

1189 മകരം 8 
8th Makaram 1189 

1935 മാഘം 1 
1st Magha 1935 


Vol. III 


| 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Irrigation Department 


പുനർ ലേല പരസ്യം 


നമ്പർ ഡി / എം . പി. എച്ച്/ 555/ 13 . 


2014 ജനുവരി 1. 


- ജല സേചന വകു പ്പിന്റെ ഉട മ സ്ഥ ത യിലുള്ളതും 
നെയ്യാറ്റിൻകര മൈനർ ഇറിഗേഷൻ സബ്ഡിവിഷൻ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അധികാരപരിധിയിലുള്ളതും 
മധുപാലത്തിന് മുകൾഭാഗത്തായി കന്നുകാലിചാൽ തോടിന്റെ 
വലതുകരയിൽ നിന്നും മുറിച്ചുമാറ്റപ്പെട്ട ആഞ്ഞിലി മരത്തിന്റെ 
തടികളും മറ്റു ഭാഗങ്ങളും 23 - 1 - 2014 രാവിലെ 11 മണിക്ക് 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനോഅദ്ദേഹം അധികാര 

പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ, മധുപാലത്തിനടുത്ത് പരസ്യമായി 
പുനർലേലം ചെയ്യുന്നതാണ്. കൂടാതെ അന്നേദിവസം രാവിലെ 
10 . 30 മണിവരെ ക്വട്ടേഷനുകൾ മുദ്രവച്ച കവറുകളിൽ ടി 
ആഫീസിൽ സ്വീക രി ക്കു ന്ന താ ണ്. ക്വട്ടേ ഷ നോ ടൊപ്പം 
ആവശ്യമായ നിരതദ്രവ്യം മൈനർ ഇറിഗേഷൻ സബ്ഡിവിഷൻ 
നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേർക്ക് മാറ്റി എടുക്കത്തക്കരീതിയിൽ ഡിമാന്റ് ഡ്രാഫ്റ്റായി 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കവറിനുമുകളിൽ ലേഖനമ്പരും 
അഡ്രസ്സും രേഖപ്പെടുത്തിയിരിക്കണം. ലേലത്തിൽ പങ്കെടുക്കാൻ 
താൽപ്പര്യമു ള്ള വർ നിരതദവ്യം പണമായി ലേലത്തിനു 
മു മ്പായി കെട്ടിവയ്ക്കേ ണ്ട താ ണ് . ലേലം വിളിക്കുശേഷം 
ക്വട്ടേഷൻ അപ്പോൾത്തന്നെ തുറക്കുന്നതാണ്. ലേലത്തിലോ, 
ക്വട്ടേഷനിലോ ആരാണ് കൂടുതൽ തുക രേഖപ്പെടുത്തുന്നത് 


അവരുടെ പേരിൽ ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്ന 
താണ്. ലേലം കിട്ടുന്ന യാൾ അന്നേ ദിവസംതന്നെ ( ലേല 
തുക+ നികുതി+ വാറ്റ് 14.50 %) ടി മൊത്തം തുകുടെ 5 % തുക 
വന വിക സന നികുതി ഉൾ പ്പെ ടെയുള്ള തുക നേരിട്ട് 
ആഫീസിൽ അടയ്ക്കേ ണ്ട താ ണ് . ലേലം സ്ഥിരപ്പെടുത്തി 
അറി യിപ്പ് കിട്ടുന്നമുറയ്ക്ക് 7 ദിവ സ ത്തി നകം സ്വന്തം 
ചെലവിൽ തടിയും മറ്റു ഭാഗങ്ങളും നീക്കം ചെയ്യേണ്ടതാണ്. 
എന്നാൽ കാരണമില്ലാതെ തന്നെ ടി ലേലം നിരാകരിക്കുന്നതി 
നുള്ള അധികാരം ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്ഉണ്ടായിരി 
ക്കുന്നതാണ്. 

- ലേല നമ്പരും ലേല ത്തിന്റെ വിശ ദ വി വ ര വും 
2 / AEE - MI/ 13 - 14 - ആഞ്ഞിലി മര ത്തിന്റെ തടിയും 
മറ്റു ഭാഗങ്ങളും. 

നിരതദ്രവ്യം- 3,000. 

തടിയും മറ്റു ഭാഗങ്ങളും നീക്കം ചെയ്യേണ്ട കാലാവധി 
7 ദിവസം. 

ലേലം സംബ ന്ധിച്ച് എല്ലാ നിബന്ധനകളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 


( ഒപ്പ്) 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

മൈനർ ഇറിഗേഷൻ 
സബ്ഡിവിഷൻ, നെയ്യാറ്റിൻകര. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


21st JAN. 2014] 


IRRIGATION DEPARTMENT 


ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ( റിലീസ്) 


3 25 / ഇഇ / 2013 - 14 /എംഐ - കരുനാഗപ്പള്ളി 
നിയോജകമണ്ഡലത്തിൽ തഴവ എൽ. ഐ . 
സ്റ്റേഷന്റെറിവാംബിംഗ്പണികൾ ( സിവിൽ) 
7.90 ലക്ഷം 


19 ,750 


പദ്ധതി സംരക്ഷണം 


4 31/ - / 2013-14 /എംഐ മേലില പഞ്ചായത്തിലെ 
കുരിശ്ശടി ജംഗ്ഷന് സമീപb ഐല്ലൂർ ഏലായുടെ 
സംരക്ഷണ പണികൾ - 5 ലക്ഷം 


12 ,500 


- 5 32 / ഇഇ/ 2013- 14 /എംഐ - വെളിയം പഞ്ചായ 

ത്തിലെ കട പില്ല വാർഡിൽ ട്രാക്ടർ 
പാസ്സേജിന്റെ നിർമ്മാണവും കുരിയല്ലൂർ 
ഏലായുടെ പുനരുദ്ധാരണ പണികളും - 
| 10 ലക്ഷം 


25,000 


22,500 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി1 - 1425 / 07 / വാല്യം 3. 

2013 ഡിസംബർ 27. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
മെനർ ഇറിഗേഷൻ ഡിവിഷൻ, ആശാമം, കൊല്ലം താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത്/ ജലവിഭവ വകുപ്പിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽനിന്നും മത്സരസ്വഭാ വമുള്ള ദർഘാ സു കൾ 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
ക വറുകളിൽ 25 - 1 - 2014, 3 മണിവരെ രജിസ്റ്റർ ചെയ് 
തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാല 
താമസങ്ങൾക്ക് ഈ ഓഫീസ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല . 
ദർഘാ സു കൾ സ്വീക രി ക്കുന്ന ദിവസം അവധി യാ യാൽ 
തൊട്ടടുത്ത ദിവസം 3 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്ന 
താണ്. ദർഘാ സിൽ പങ്കെടു ക്കുന്ന കോൺടാക്ടർമാർ 
അവരുടെ ലൈസൻസിന്റെ അറ്റസ്റ്റഡ് കോപ്പിയും ടെണ്ടറിനോ 
ടൊപ്പം കർശനമായും സമർപ്പിക്കേണ്ടതാണ്. ഇന്ദിരാ വികാസ് 
പത്രം നിര ത ദ വ്യ മായി സ്വീക രി ക്കു ന്ന ത ല്ല . ലേബർ 
കോൺടാക്ട് സൊസൈറ്റികൾ ദർഘാസ് ഫോറം 
ലഭിക്കു ന്ന തിനു ജോയിന്റ് രജിസ്ട്രാർ നൽകിയിട്ടുള്ള 
യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ ഒർജിനൽ, ഇപ്പോൾ കൈവശം 
വച്ചിട്ടുള്ള പണികൾ, അവർക്ക് ഏറ്റെടുക്കാവുന്ന പണികളുടെ 
സാമ്പത്തിക പരിധി, ഏറ്റെടുത്തിട്ടുള്ള പണികൾ സബറ്റ് 
ചെയ്യു ന്നി ല്ല എന്ന സർട്ടിഫിക്കറ്റ് ഇവയുടെ ഒർജിനൽ 
(ബന്ധപ്പെട്ട അസിസ്റ്റന്റ് രജിസ്ട്രാർ നൽകിയത്) ഹാജരാക്കേണ്ട 
താണ്. ടെണ്ടർ രേഖകളോടൊപ്പം യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ 
കോപ്പിയും അസിസ്റ്റന്റ് രജിസ്ട്രാർ നൽകുന്ന മേൽ സൂചിപ്പിച്ച 
സർട്ടിഫിക്കറ്റുകളുടെ ഒർജി നലും സമർപ്പിക്കേ ണ്ട താ ണ് . 
കൂടാതെ ദർഘാസിൽ പങ്കെടുക്കുന്ന ലേബർ കോൺട്രാക്ട് 

കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ടി പ്രവർത്തികൾക്കായി 
നിയോഗിക്കുവാൻ ഉദ്ദേശിക്കുന്ന അംഗങ്ങളുടെ തിരിച്ചറിയൽ രേഖ 
ദർ ഘാ സി നോ ടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ് . കേന്ദ 
ഗ വൺമെന്റിന്റെ ധന സ ഹാ യ ത്തോടെ ഏറ്റെടുത്തിട്ടുള്ള 
പ്രവൃത്തികൾക്ക് ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് 
നിരക്ക് അ നു വ ദി ക്കു ന്ന തിൽ പ്രത്യേക പരി ഗ ണ ന 
നൽകുന്നതല്ല. 

ദർഘാസ് വിതരണം ചെയ്യുന്ന തീയതിയും സമയവും 
21 - 1- 2014 , 1 മണി. 

ദർ ഘാസ് പ്രമാണം സ്വീക രി ക്കുന്ന തീയതിയും 
സമയവും 25 - 1- 2014 , 3 മണി. 

ദർഘാസ് പ്രമാണം തുറക്കുന്ന തീയതിയും സമയവും - 
25 - 1 - 2014, 4 മണി. 
| കമ ദർഘാസ് നമ്പരും 

- നിരത് 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 
(1) 

( 2 ) 


6 33 / ഇഇ/ 2013 - 14 /എംഐ - എഴുകോൺ പഞ്ചായ 

ത്തിലെ എഴുകോൺ വട്ടമൺകാവ്ഏലായുടെ 

സംരക്ഷണ പണികൾ - 9 ലക്ഷം 
7 34/ ഇ / 2013 - 14 /എംഐ വെളിയം പഞ്ചായ 

ത്തിലെ തെങ്ങു പണ - പു ല്ലാ നിക്കോട് 
ഏലായുടെ സംരക്ഷണ പണികൾ - 
6 ലക്ഷം 


15 ,000 


30,000 


8 35/ ഇഇ / 2013 - 14/ എംഐ - പത്തനാപുരം 
പഞ്ചായത്തിലെ കല്ലുംകടവ് വാർഡിൽ 
മീനച്ചൽ കല്ലുംകടവ് തോടിന്റെ പാർശ്വ 

സംരക്ഷണ പണികൾ - 12 ലക്ഷം 
9 36/ ഇഇ / 2013 - 14/ എംഐ - വെളിനല്ലൂർ ഗ്രാമ 
പഞ്ചായത്തിലെ അക്കൽ വാർഡിൽ ട്രാക്ടർ 
പാസ്സേജിന്റെ നിർമ്മാണവും പ്ലാമുക്ക്ചവരുകവ് 
ഏലായുടെ സംരക്ഷണ പണികളും 
10 ലക്ഷം 


25, 000 


10 37 / ഇഇ/ 2013 - 14 /എംഐ -തൃക്കോവിൽവട്ടം 

ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നമ്പർ 18 - ൽ 
ചെറുപുഷ്പം കോൺവെന്റിനു സമീപം 
കക്കാട് തോടിന്റെ സംരക്ഷണവും കവറിംഗ് 
സ്ലാബിന്റെ നിർമ്മാണവും - 10 ലക്ഷം 


25,000 


11 38/ ഇഇ / 2013 -14 /എംഐ -കുണ്ടറ പഞ്ചായ 

ത്തിലെ വാർഡ് 9 - ൽ പനയന്നോണം 
ഏലാ തോടിന്റെ പാർശ്വ സംരക്ഷണ 
പണികൾ - 12 ലക്ഷം 


16 - 11 - 2013 - ലെ നോട്ടീസ് പ്രകാരം മാറ്റിവച്ച 

പ്രവൃത്തികൾ 


30 , 000 


23 / ഇ /2013- 14 /എംഐ ചവറ പഞ്ചായത്തിൽ, 

തെക്കാവ് മുക്ക് മുതൽ കള്ള് ഷാപ്പ് 
ജംഗ്ഷനിൽ നിലവിലുള്ള കലുങ്ങ് വരെ 
ഓടയുടെ നിർമ്മാണം - 15 ലക്ഷം 


12 3 9 / ഇ ഇ / 2 013 - 14 | എം എ - കൊല്ലം 

കോ ർ പ റേ ഷൻ ഡി വി ഷ ൻ 19 - ൽ 
കുരുന്നമല്ലിവയൽ ചേരിയിൽ ഓടയുടെ 
നിർമ്മാണം - 10 ലക്ഷം 


25,000 


37 ,500 


2 


24 / ഇ ഇ / 2 013 - 14 | എം എ - നീണ്ടകര 
പഞ്ചായത്തിൽ വാർഡ് 6 - ൽ കണ്ണാട്ടുകുടി 
ക്ഷേത്രം മുതൽ കായൽവാരം വരെ ഓടയുടെ 
രണ്ടാം ഘട്ട നിർമ്മാണം 15 ലക്ഷം 


13 40 / ഇ ഇ / 2 013 - 14 / എംഐ - തക്ക രു വ 

പഞ്ചായത്തിൽ ചെറുകര ഏലാതോടു മുതൽ 
ചെറു ക ര ജം ഗ് ഷ ൻ വരെ ഔട യു ടെ 
നിർമ്മാണം - 10 ലക്ഷം 


37 , 500 


25 ,000 


21st JAN. 2014] 


IRRIGATION DEPARTMENT 


ലഘദർഘാസ് പരസ്യം 


നമ്പർ ഡി. ബി . 872 / 2013 . 


2014 ജനുവരി 1. 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി കല്ലട ജലസേചന പദ്ധതി, 
ഇട തു കര കനാൽ, സബ് ഡി വി ഷൻ നമ്പർ - 1, പുനലൂർ 
അ സി സ്റ്റന്റ് എക് സി ക ട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾ ക്കായി കേരള പൊതു മ രാ മത്ത് 
ജല സേ ചന വകു പ്പിലെ രജിസ്റ്റർ ചെയ്ത അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേരും കോൺട്രാക്ടറുടെ പേരും ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ തപാൽവഴി ക്ഷണിച്ചു 
കൊള്ളുന്നു . കൊറിയർ തപാലുകൾ സ്വീകരിക്കുന്നതല്ല. തപാൽ 
കാലതാമസങ്ങൾക്ക് ഈ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

കമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
- നമ്പർ 

പേരും അടങ്കൽ തുകയും 


14 41/ ഇഇ /2013 - 14 /എംഐ കൊല്ലം കോർപ്പറേഷ 
നിലെ ഡിവിഷൻ 37 - ൽ കൊച്ചമ്മൻ നട 
മുതൽ കോരക്കാട്ട് വയൽ പനയംമൂട് 
ജംഗ്ഷൻ വരെ കവറിംഗ് സ്ലാബ് നിർമ്മാണവും 
അറ്റകുറ്റപ്പണികളും - 8 ലക്ഷം 

20, 000 
15 42/ ഇഇ/ 2013 - 14 /എംഐ - നെടുമ്പന ഗ്രാമ 

പഞ്ചായത്തിലെ കോട്ടു പാറ ഏലാതോടു 
മുതൽ മലവയൽ വരെ പാർശ്വ സംരക്ഷണ 
പണികൾ - 10 ലക്ഷം 

25, 000 
16 43/ ഇഇ / 2013 - 14 /എംഐ - ചാത്തന്നൂർ ഗ്രാമ 

പ ഞ്ചാ യ ത്തിലെ വാർഡ് നമ്പർ 11 - ൽ 
പുലിക്കോട് ഏലായുടെ പാർശ്വ സംരക്ഷണവും 
ലീ ഡിം ഗ് ചാ ന ൽ നിർ മ്മാ ണ വും 
12 ലക്ഷം 

| 30,000 
17 44 / ഇഇ/ 2013 - 14 / എംഐ - കരു നാഗപ്പള്ളി 
മുനിസിപ്പാലിറ്റി ഡിവിഷൻ നമ്പർ 10 - ലെ 
മാമ്പുഴമുക്ക് മുതൽ തഴത്തോട് റോഡ്രെ 
ഓടയുടെയും കവറിംഗ് സ്ലാബിന്റെയും 
നിർമ്മാണം - 5 ലക്ഷം 

12 ,500 
18 45 | ഈ ഇ / 2 013 - 14 | എം എ - താടി യൂർ 
പഞ്ചായത്തിൽ കുറുങ്ങാട്ട് മുക്ക് മുതൽ 
റെയിൽവെ പാലം വഴി കാവുംതറ വരെ 
ഓടയുടെ പാർശ്വ സംരക്ഷണ പണികൾ - 
10 ലക്ഷം 

25,000 
19 46/ ഇഇ / 2013 - 14 /എംഐ - സുതാര്യകേരളം - 
മൺട്രോതുരുത്ത്പഞ്ചായത്തിലെ കിടപം തെക്ക് 
വാർഡിൽ പുളിമൂട്ടിൽ തോടിന്റെ സംരക്ഷണ 
പണികൾ - 10 ലക്ഷം 

25,000 


1 1 / AEE/ KIP /PLR/2013-14 - കല്ലട ജലസേചന 7,500 
പദ്ധതി ( വലതുകര കനാൽ) - പത്തനാപുരം 
ഡിസ്ട്രിബ്യൂട്ടറിയുടെ ടെയിൽ എൻ ഡ് 
സംരക്ഷിക്കുന്നതിനുവേണ്ടിയുള്ള പ്രവൃത്തികൾ - 
- 3, 00, 000 


2 1 / AEE / KIP /PLR /2013 - 14 സുതാര്യകേരളം - 2,800 
കല്ലട ജലസേചന പദ്ധതി ( ഒ ആന്റ് എം ) 
കൊടുമൺ ഡിസ്ട്രിബ്യൂട്ടറിയുടെ ചെയിനേജ് 
14370 -ാം മീറ്ററിനു സമീപമുള്ള യു . ടി.യുടെ 
സംരക്ഷണ പ്രവൃത്തികൾ - 1, 10 ,000 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 400 + വാറ്റ്. 

ദർ ഘാസ് പ്രമാണം കൊടു ക്കുന്ന തീയതിയും 
സമയവും 24- 1- 2014, 1 മണി. 

- ദർഘാസ് പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന തീയതിയും 
സമയവും 28 -1- 2014 , 2 മണി. 


വെള്ളപ്പൊക്കക്കെടുതി 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 3 മാസം. 


20 4 6 / ഈ ഇ / 2 013 - 14 / എം എ - താടി യൂറ 
പഞ്ചായത്തിലെ ആര്യംപാടം ബണ്ടിന്റെ 
അ ടി യ തി രി അ റ്റ കു റ്റ പ്പ ണി ക ൾ - 
- 5. 50 ലക്ഷം 


13 ,750 


- ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 2 ഇവയ്ക്ക് 
2, 300 + വാറ്റ്, കമനമ്പർ 3, 5, 6, 9, 10 , 12, 13 , 14, 15, 18, 
19 ഇവയ്ക്ക് 1,500 + വാറ്റ്, കമനമ്പർ 4 , 17 ഇവയ്ക്ക് 
1,000 + വാറ്റ്, ക്രമനമ്പർ 7- ന് 1,200 + വാറ്റ്, ക്രമനമ്പർ 8- ന് 

400 + വാറ്റ്, കമനമ്പർ 11, 16 ഇവയ്ക്ക് 1,800 + വാറ്റ്, 
ക്രമനമ്പർ 20 - ന് 1,100 + വാറ്റ്. 


കരാറുകാരുടെ യോഗ്യത - സിയും ഉപരിയും. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1, 2, 4, 5, 
9, 10 , 11, 12 , 13, 15, 16, 18 , 19 ഇവയ്ക്ക് 6 മാസം. ക്രമനമ്പർ 
3 , 7 , 17 , 20 ഇവയ്ക്ക് 4 മാസം. കമനമ്പർ 8 - ന് 2 മാസം. 
ക്രമനമ്പർ 6, 14 ഇവയ്ക്ക് 5 മാസം. 


കരാ റു കാരുടെ യോഗ്യത - " ഡി ക്ലാസും അതിന് 
മുകളിലും. 

- ദർഘാസ് പമാ ണ ങ്ങൾ ഈ ഓ ഫീസിൽ നിന്നും 
- 24 - 1 - 2014 -ാം തീയതി ഉച്ചയ്ക്ക് 1 മണി വരെ ലഭിക്കുന്ന 
താണ്. ദർഘാസ് പ്രമാണത്തിന്റെ വിലയും നിലവിലുള്ള 
നികുതികളും രൊക്കം അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ദർഘാസ് ലഭിക്കുന്നതും, ആയതിന്റെ വില യാതൊരു കാരണ 
വശാലും തിരികെ ലഭിക്കുന്നതുമല്ല . ദർഘാസ് പ്രമാണങ്ങൾ 
അംഗീകൃത കരാ റു കാർക്കും ലേബർ കോൺടാക്റ്റ് 
സൊസൈറ്റികൾക്കും മാത്രം ലഭിക്കുന്നതും, ആയത് കൈമാറ്റം 
ചെയ്യാൻ പാടി ല്ലാ ത്ത തു മാ കു ന്നു . നിര ത ദ വ്യ മായി 
ഇന്ദിരാ വികാസ് പതം സ്വീകരിക്കു ന്നതല്ല. ദർഘാസിൽ 
പങ്കെടു ക്കു വാൻ ആഗ്രഹിക്കു ന്ന കരാ റു കാർ ( ലേബർ 
കോൺടാക്റ്റ് സൊസൈറ്റികൾ ഉൾപ്പെടെ) അ വരുടെ 
കോൺട്രാക്റ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 
ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റികൾ അവർ ഏറ്റെടുത്തിട്ടുള്ള 
പ്രവൃത്തികളുടെ ആകെ തുക, പ്രവർത്തന മേഖല , ക്ലാസിഫി 
ക്കേ ഷൻ മുതലായ വിശദ വി വ ര ങ്ങൾ അടങ്ങിയ അസ്സൽ 
സർട്ടി ഫിക്കറ്റ്, ഓരോ പ്രവർ ത്തിയും ബന്ധ പ്പെട്ട 
സഹകരണ സംഘം രജിസ്ട്രാറിൽ നിന്നും പ്രത്യേകം വാങ്ങി 
ദർ ഘാസ് ഫോമിന് അപേ ക്ഷി ക്കു ന്ന തിനോ ടൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. 


പൊതുമരാമത്ത് വകുപ്പിലും ജല വിഭവ വകു പ്പിലും 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് നില വി ലു ള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ചെറുകിട ജലസേചന വിഭാഗം, 

( ഒപ്പ്) 
കൊല്ലം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


21st JAN. 2014] 


IRRIGATION DEPARTMENT 


( 2 ) 


5 20 / ഇഇ / 2013- 14 ടി കോട്ടയം ജില്ലയിൽ 

കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഉപ്പുവെള്ള 
വ്യാപനം തടയുന്നതിന് അറുത്തൂട്ടി തോടിന് 
കുറുകെ താൽക്കാലിക തടയണ നിർമ്മാണം - 
- 5 ലക്ഷം 


12 , 500 


6 


കേരള പൊതു മ രാ മത്ത്/ ജല സേചന വകു പ്പിൽ 
നില വിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാ സിനും 
ബാധകമാണ്. ദർഘാസ് പ്രമാണങ്ങൾ 28- 1-2014 ഉച്ചയ്ക്ക് 2 
മണി വരെ തപാലിൽ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
വൈകു ന്നേരം 3 മണിക്ക് അസിസ്റ്റന്റ് എക്സ് സി കട്ടീവ് 
എഞ്ചി നീ യ റോ , അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തു ന്ന 
മറ്റു ദ്യോഗസ്ഥരോഅപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 

- ഈ ദർഘാ സുകളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
അധികാരങ്ങളും അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ 
നിക്ഷിപ്തമാണ്. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കല്ലട ജലസേചന പദ്ധതി 

(ഒപ്പ്) 
( ഇടതുകര) സബ് ഡിവിഷൻ, 

അസിസ്റ്റന്റ് 
നമ്പർ- 1, പുനലൂർ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


21/ ഇഇ/ 2013- 14 - ടി കോട്ടയം ജില്ലയിൽ 
കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഉപ്പുവെള്ള 
വ്യാപനം തടയുന്നതിന് അഞ്ചുണ്ണി തോടിന് 
കുറുകെ താൽക്കാലിക തടയണ നിർമ്മാണം - 
- 3 ലക്ഷം 


7 , 500 


22 / ഇഇ / 2013 - 14 -- ചങ്ങനാശ്ശേരി താലൂക്കിൽ 
പൂവൻ തുരുത്തിൽ അടിയന്തിര ജലനിർഗമന 
പ്രവർത്തികൾ - 5 ലക്ഷം 

12, 500 
ദർഘാസ് ( പ്രമാണങ്ങളുടെ വില കമനമ്പർ 1- ന് 
1, 500 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 1, 600 + വാറ്റ്, ക്രമനമ്പർ 3- ന് 

2,300 + വാറ്റ്, ക്രമനമ്പർ 4- ന് 500 + വാറ്റ്, ക്രമനമ്പർ 5, 
7 ഇവയ്ക്ക് 1,000 + വാറ്റ്, ക്രമനമ്പർ 6 - ന് 600 + വാറ്റ്. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി4 - 193/ 96. വാല്യം - 6. 


2014 ജനുവരി 9. 


| പ്രവർത്തി തീർക്കേണ്ട കാലാവധി - കമനമ്പർ 1 മുതൽ 
3 വരെ 6 മാസം, ക്രമനമ്പർ 4 മുതൽ 7 വരെ 4 മാസം. 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, 
വൻകിട ജലസേചന വിഭാഗം, കോട്ടയം താഴെ പറയുന്ന 
( പവ്യ ത്തികൾക്ക് ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 25 - 1- 2014, 


3 മണി. 


വൻകിട ജലസേചനവിഭാഗം 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കോട്ടയം. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


കമ 
നമ്പർ 


നിരതദ്രവ്യം 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


ലേലം/ ക്വട്ടേഷൻ പരസ്യം 


( 1) 


( 2 ) 


22 ,500 


1 16/ ഇഇ/ 2013 - 14 - വരൾച്ച ദുരിതാശ്വാസ 

പ്രവർത്തികൾ 2013 - 14 - കോട്ടയം ജില്ലയിലെ 
കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ കുടമാളൂർ 
പമ്പ് ഹൗസിന് മുകൾ ഭാഗത്ത് മീനച്ചിൽ 
നദിയിൽ ( നീലിമംഗലം ശാഖ ) ഉപ്പുവെള്ള 
വ്യാപനം തടയുന്നതിന് താൽക്കാലിക ബണ്ട് 

നിർമ്മാണം - 9 ലക്ഷം 
2 17 / ഇഇ/ 2013 - 14 - ടി കോട്ടയം ജില്ലയിലെ 

കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ കുടമാളൂർ 
പമ്പ് ഹൗസിന് താഴ് ഭാഗത്ത് മീനച്ചിൽ 
നദിയിൽ ( നീലിമംഗലം ശാഖ ) ഉപ്പുവെള്ള 
വ്യാപനം തടയുന്നതിന് താൽക്കാലിക ബണ്ട് 
നിർമ്മാണം- 10 .50 ലക്ഷം 
18 / ഇഇ / 2013 - 14 - ടി കോട്ടയം ജില്ലയിലെ 
കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ പാറമ്പുഴ 
തടി ഡിപ്പോയ്ക്ക് സമീപം മീനച്ചിൽ നദിയുടെ 
കുറുകെ ഉപ്പുവെള്ള വ്യാപനം തടയുന്നതിന് 
താൽക്കാലിക ബണ്ട് നിർമ്മാണം - 15 ലക്ഷം 
19 / ഇഇ / 2013 - 14 - ടി കോട്ടയം ജില്ലയിലെ 
കോട്ടയം മെഡിക്കൽ കോളേജിനു സമീപം 
നേരെ കടവ് കലു ങ്കിന് താഴ് ഭാഗത്ത് 
പനംപാലം -മാന്നാനം തോട്ടിൽ ഉപ്പുവെള്ള 
വ്യാപനം തടയുന്നതിന് താൽക്കാലിക ബണ്ട് 
നിർമ്മാണം - 2 .4 ലക്ഷം 


26, 300 


നമ്പർ ഡി. ബി . 171/ 92. 

| 2013 ഡിസംബർ 20. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ജല സേചന വകുപ്പ് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം . വി . ഐ . പി. 
സബ് ഡിവി ഷൻ നമ്പർ XI, പിറവം, മൂവാറ്റു പുഴ 
ജലസേചന പദ്ധതിക്കുവേണ്ടി കാരിക്കോട് ഡിസ്ട്രിബ്യൂട്ടറി 
ചെയിനേജ് 4110 എം മുതൽ 5430 എം വരെയുള്ള കനാൽ 
നിർമ്മാണത്തിനായി അക്വയർ ചെയ്തിട്ടുള്ള സ്ഥലത്തെ താഴെ 
വിവരിക്കുന്ന വകകളുടെ ലേലം/ ക്വട്ടേഷൻ താഴെ വിവരിക്കുന്ന 
സ്ഥലത്തും തീയ തി യിലും സമ യ ത്തിലും അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ നടത്തുന്നതാണ്. 

- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനു 
മുൻപായി ലേലസ്ഥലത്ത് ഹാജരായി താഴെ വിവരിക്കുന്ന 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. ക്വട്ടേഷനിൽ പങ്കെടുക്കാൻ 
നിര ത ദ വ്യം ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിൽനിന്നും 
SBT-യുടെ പിറവം ശാഖയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ എം . വി. ഐ . പി. സബ് ഡിവിഷൻ നമ്പർ XI, 
പിറവത്തിനു മാറാവുന്ന തരത്തിൽ ബാങ്ക് ഡെപ്പോസിറ്റ് രസീത് 
ഉള്ളടക്കം ചെയ്തിരിക്കണം. 

ഇപ്രകാരം സീൽ വെച്ച് ക്വട്ടേ ഷൻ ലേലതീ യ തിക്ക് 
മുമ്പുള്ള പ്രവൃത്തി ദിവസം ഓഫീസിൽ കിട്ടത്തക്ക വിധം 
രജിസ്റ്റേർഡ് തപാലിലോ നേരിട്ടോ എത്തിക്കേണ്ടതാണ്. 

ക്വട്ടേഷനുകൾ ലേലത്തിനുശേഷം അപ്പോൾ ഹാജരായി 
ട്ടുള്ള ക്വട്ടേഷനുകൾ സമർപ്പിച്ചിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറന്ന് പരി ശോ ധി ക്കു ന്ന താ ണ് . കൂടു തൽ തുകയ്ക്ക് 
ലേലം/ ക്വട്ടേ ഷ ൻ ചെയ്തിട്ടു ള്ളത് താൽക്കാലിക മായി 


| 3 


- 37, 500 


6 , 000 


21st JAN. 2014] 


IRRIGATION DEPARTMENT 


ഉറ പ്പി ക്കു ന്നതും ലേലം/ ക്വട്ടേ ഷൻ കൊള്ളു ന്ന യാൾ 
അപ്പോൾതന്നെ മുഴുവൻ തുകയും നികുതികൾ ഉൾപ്പെടെ കെട്ടി 
വയ്ക്കേണ്ടതും ആകുന്നു . ലേലം സ്ഥിരപ്പെടുത്തിയെന്ന് ഈ 
ആഫീസിൽനിന്നും അറിയിപ്പു കിട്ടി ഒരാഴ്ചയ്ക്കകം ലേല 
വ സ്തുക്കൾ സ്വന്തം ചില വിൽ നീക്കം ചെയ്യേണ്ട താ ണ് . 
അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ ലേലത്തിൽ ഉൾപ്പെടാത്തതും 
എന്നാൽ ലേലം ചെയ്ത വസ്തു ക്ക ളുടെ അടു ത്തുള്ള 
വസ്തുക്കൾക്ക് യാതൊരുവിധ കഷ്ട നഷ്ടങ്ങളും സംഭവിക്കാൻ 
പാടില്ലാത്തതാണ്. ഇപ്രകാരം സംഭവിച്ചാൽ ആയത് ലേലം 
ചെയ്ത യാൾ സ്വന്തം ചില വിലും ഉത്തര വാദിത്വത്തിലും 
നാശനഷ്ടങ്ങൾ തീർത്തുകൊള്ളണ്ടതാണ്. ലേല തീയതി 
ഏതെങ്കിലും കാരണവശാൽ സർക്കാർ അവധി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിസം അതേ സമയത്തും 
സ്ഥലത്തും ലേലം നടത്തുന്നതാണ്. 

- പൊതുമരാമത്ത്/ ജലസേചന വകുപ്പിൽ നിലവിലുള്ള ലേല 
സംബന്ധമായ എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. 
കൂടുതൽ വിവരങ്ങൾ ലേലത്തിനുമുമ്പായി എല്ലാ പ്രവൃത്തി. 
ദിവസങ്ങളിലും ഈ ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


പു നർ ദർഘാസ് നമ്പരും പ്രവൃ ത്തിയുടെ പേരും 
അടങ്കൽ തുകയും 12 / എ . ഇ . ഇ .4/ 2013 - 14 - പി . വി . ഐ . പി. 
ആലുവ റെയിൽവേ ഹെഡിൽ നിന്നും പി . വി . ഐ . പി . 
ഡിവിഷൻ നമ്പർ 2, ആലുവ സ്റ്റോറിലേക്ക് 2013 - 14 വർഷത്തി 
ലേക്കുള്ള സിമന്റ് കൊണ്ടുവരുന്ന പ്രവൃത്തി- 90,900. 

നിരതദ്രവ്യം- 2 ,300 . 
ദർഘാസ് പ്രമാണത്തിന്റെ വില 400 + വാറ്റ്. 

ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പനയുടെ അവസാന 
തീയതിയും സമയവും- - 23- 1- 2014 , 1 മണി. 

- ദർഘാസ് പ്രമാണങ്ങൾ സ്വീക രി ക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും - 29-1-2014, 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 29 -1- 2014, 
3.30 മണി. 


പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി - 1 വർഷം. 


ക്രമ ഡിവിഷൻ നിരതദ്രവ്യം 
നമ്പർ സർവേ 

റിപ്പോർട്ട് 


ലേലസ്ഥലവും 
തീയതിയും 
സമയവും 


- 1 / 2013 - 14 


1,250 


250 


2 /2013 - 14 
3/ 2013 - 14 
4 / 2013 - 14 


1,550 


കാരിക്കോട് 
ഡിസ്ട്രിബ്യൂട്ടറിയുടെ 
ചെയിനേജ് 4000- നു 
സമീപം മൂർക്കാട്ടിൽപടി 
30 - 1- 2014 രാവിലെ 11 മണി. 


കരാറു കാ രുടെ യോഗ്യത - " ഡി ക്ലാസും അതിന് 
മുകളിലും. 

കേരള സർക്കാരിന്റെ 100 - ന്റെ മുദ്രപത്രത്തിൽ ജലസേചന 
വകു പ്പിന് ബാധ ക മായ പ്രാഥമിക കരാറും അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അധികാരപ്പെടുത്തി ആവശ്യമായ 
സ്റ്റാമ്പ് പതിപ്പിച്ച് ഒപ്പിട്ട് നിരതദ്രവ്യം ഉള്ളടക്കം ചെയ്തിട്ടില്ലാത്ത 
ദർഘാസുകളും നിരുപാധികം നിരസിക്കുന്നതാണ്. 1990- ലെ 
കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിലെ എല്ലാ വ്യവസ്ഥകളും ജലസേചന വകുപ്പിലെ 
ദർഘാ സുകളെ സംബ ന്ധിക്കുന്ന എല്ലാ വ്യവ സ്ഥ കളും 
ഇതിനും ബാധകമാണ്. 

-- തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന 
ദർഘാസുകളോടൊപ്പം ജി . ഒ. ( എ . എസ്.) 135/97 കോ - 

ഓപ്പറേറ്റീവ് 
തീയതി 13 - 11 - 1997 - ൽ നിഷ്കർഷിക്കുന്ന സർട്ടിഫിക്കറ്റും 

കൈ വ ശമുള്ള പ്രവൃത്തികളുടെ വിവ ര ങ്ങളും ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. 


300 


- ലേലവസ്തുക്കൾ ടി വസ്തുവിലെ ചമയങ്ങളും വൃക്ഷ 
ലതാദികളും. 


അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

(ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, 

അസിസ്റ്റന്റ് 
പിറവം. 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പെരിയാർവാലി ഇറിഗേഷൻ 
പ്രൊജക്ട്, സബ് ഡിവിഷൻ 
നമ്പർ 4, ആലുവ. 


( ഒപ്പ്) 

അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


പുനർ ദർഘാസ് പരസ്യം 
നമ്പർ ഡി. ബി. 150/ 2009. 

2014 ജനുവരി 4, 
കേരള ഗവർണ്ണർക്കുവേണ്ടി ആലുവ, പെരിയാർവാലി 
ഇറിഗേഷൻ പാജക്ട്, സബ് ഡിവിഷൻ നമ്പർ- 4, ആലുവ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
(പ്രവൃത്തിക്കുവേണ്ടി നിശ്ചിത യോഗ്യയുള്ള അംഗീകൃത 
കരാറുകാർ നില വിലുള്ളഉത്ത ര വു കൾക്ക് വിധേയമായി 
യോഗ്യയുള്ള അംഗീകൃത തൊഴിലാളി സഹകരണ സംഘങ്ങൾ 
എന്നവരിൽനിന്നും പ്രവൃത്തിയുടെ പേരുവിവരം രേഖപ്പെടുത്തി 
മുദ്രവച്ചിട്ടുള്ള കവറുകളിൽ മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ വഴി ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കു ന്ന ത ല്ല . തപാൽവകുപ്പു മൂലം ഉണ്ടാകുന്ന 
കാല താ മ സ ത്തിന് ഈ കാര്യാലയം ഉത്ത ര വാ ദി യാ യി 
രിക്കുന്നതല്ല. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം 
അവധിയായാൽ അതിനടുത്ത ദിവസം അവസാന തീയതിയായി 
പരി ഗ ണിക്കു ന്ന താ ണ് . ദർ ഘാ സു കൾ അതേ ദിവസം 
വൈകു ന്നേരം 3. 30 - ന് അസിസ്റ്റന്റ് എക് സി ക ട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ 
അപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 


ടി .എൻ. നമ്പർ 3/ എ . ഇ / എം . ഐ - സി . കെ . വൈ . 2013 - 14. 

2014 ജനുവരി 3. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ചാല ക്കുടി മൈനർ 
ഇറിഗേഷൻ സബ് ഡിവിഷൻ അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത 
യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാ സു കൾ തപാലിൽ 
രജിസ്ട്രേഡായി മാത്രം ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ 
ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയായിരി 
ക്കുന്നതല്ല. ദർഘാസുകൾ താഴെ പറയുന്ന ദിവസം ഉച്ചകഴിഞ്ഞ് 
3 മണി വരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 4 മണിക്ക് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചി നീ യ റോ അദ്ദേഹം 
അധികാ ര പ്പെടു ത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോതത്സമയം 
ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


21st JAN . 2014] 


IRRIGATION DEPARTMENT 


ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം അവധിയായിരു 
ന്നാൽ അതിനടുത്തുള്ള പ്രവൃത്തി ദിവസം ദർഘാസുകൾ 
പരിഗണിക്കുന്നതാണ്. ദർഘാസിന്റെ കാലാവധി സ്വീകരിക്കുന്ന 
തീയതി മുതൽ 4 മാസം വരെയായിരിക്കും. 


- പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും- കാടുകുറ്റി 
പഞ്ചായത്തിലെ വൈന്തല നമ്പർ I എൽ. ഐ . സ്കീമിന്റെ 
സക്ഷൻ പപ്പും ഡെലി വറി പൈപ്പും സ്ഥാപിക്കൽ 
1, 80 ,000 . 


കരാറുകാരന്റെ ക്ലാസ്സ് " ഡി - യും അതിന് മുകളിലും. 

ദർഘാസ് സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ താഴെ 
ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
പ്രവർത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. ദർഘാസ് 
പമാ ണ ങ്ങൾ കൈമാറ്റുവാൻ പാടുള്ളതല്ല . ജല വി ഭവ 
വകുപ്പിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കും. ദർഘാസുക ളോടൊപ്പം 100- ന്റെ 
മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം ചെയ്തി 
രി ക്ക ണം . നിര ത ദ വ്യം അസിസ്റ്റന്റ് എക്സിക്യുട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ പണയപ്പെടുത്തിയിരിക്കണം. കേരള 
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയ മ ത്തിന്റെ 8 / 3 
വകുപ്പ് ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


നിരതദ്രവ്യം - 4, 500. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 400 + 5 % വാറ്റ്. 

ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പനയുടെ തീയതിയും 
സമയവും 20 - 1- 2014, 1 മണി. 

- പൂരിപ്പിച്ച ദർഘാസ് പ്രമാണങ്ങൾ സ്വീക രി ക്കു ന്ന 
അവസാന തീയതിയും സമയവും 23 - 1- 2014 , 3 മണി. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ചെറുകിട ജലസേചന വിഭാഗം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ചാലക്കുടി. 

- എഞ്ചിനീയർ. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 1 മാസം. 


